Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


सत्यमेव जयते 


GOVERNO 


കേര 


- 


കാർ 


രള സർക 
MENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st March 2011 

2011 മാർച്ച് 1 
10th Phalguna 1932 
1932 ഫാൽഗുനം 10 


വാല്യം 56 


നമ്പർ 


PART III 


Ground Water Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ ഡി . ഡബ്ല . റ്റി . 349 / 2008. 


2011 ഫെബ്രുവരി 7. 


കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
വയനാട്, 20X 10 അടി വലിപ്പമുള്ള മെറ്റാലിക് ബോർഡിൽ 
പരസ്യം എഴുതി വയനാട് കളക്ടറേറ്റിൽ സ്ഥാപിക്കുന്നതിന് 
പരിചയസമ്പന്നരായ പരസ്യബോർഡ് നിർമ്മാതാക്കൾ കരാറുകാർ 
എന്നിവരിൽനിന്നും മുദ്രവച്ച മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 8- 3- 2011 വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 - ന് ജില്ലാ 
ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ഹാജരുള്ള നിർമ്മാതാക്കൾ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 
പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി 
ദിവസം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 8- 3-2011 
ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാത്ത 
താകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കികൊടുക്കുന്നതല്ല . പോസ്റ്റാഫീസിൽനിന്നും ജില്ലാ 
ആഫീ സ റുടെ പേരിൽ പണ യ പ്പെ ടു ത്തിയ നാഷണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ദർഘാസി 
നോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസി 
നോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
സർക്കാർ നിബ ന്ധ ന കളും ഈ ദർഘാ സിനും ബാധ ക 
മായിരിക്കും. 


നിരതദ്രവ്യം - 


1,200 . 


ജില്ലാ ആഫീസ്, 
ഭൂജല വകുപ്പ്, മീനങ്ങാടി, 
വയനാട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് ഫോറത്തിന്റെ വില - 300 + 4 % വാറ്റ്. 


1st MAR . 2011 ] 


GROUND WATER DEPARTMENT 


22 


പുനർ ദർഘാസ് പരസ്യം 


ടെണ്ടർ ഫോറത്തിന്റെ വില - 600 + 4 % വാറ്റ്. 


നമ്പർ ജി. ഡബ്ല ./ ഡി. ഡബ്ല :/ 

റ്റി ./ 475 / 2010 . 


| 2011 ഫെബ്രുവരി 14 . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
വയനാട് താഴെ പറയുന്ന പ്രവർത്തിക്കായി പരിചയസമ്പന്നരായ 
കരാറുകാർ ഏജൻസികളിൽ നിന്നും മുദ്രവച്ച മത്സര സ്വഭാ 
വ മു ള്ള ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർഘാസുകൾ 11- 3 - 2011 വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കു 
ന്നതും അന്നേദിവസം 3 .30 മണിക്ക് ജില്ലാ ആഫീസ് റോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
ക രാ റു കാ രുടെ സാന്നിദ്ധ്യത്തിൽ തുറ ക്കു ന്ന തുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം പൊതു അവധിയായി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തിദിവസം ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 

| പ്രവർത്തിയുടെ പേര് - വയനാട് ജില്ലയിലെ വിവിധ 
ഭാഗങ്ങളിലുളള കുഴൽ കിണറുകളിലെ ഹാൻഡ് പമ്പുകളുടെ 
അറ്റകുറ്റപണി- വരൾച്ച ദുരിതാശ്വാസം ( 49 എണ്ണം). 


പണി തീർക്കേണ്ട കാലാവധി - 1 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 11- 3- 2011 
ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാത്ത 
താകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കികൊടുക്കുന്നതല്ല . പോസ്റ്റാഫീസിൽനിന്നും ജില്ലാ 
ആ ഫീ സ റുടെ പേരിൽ പണ യ പ്പെ ടു ത്തിയ നാഷണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ദർഘാസി 
നോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസി 
നോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
സർക്കാർ നിബ ന്ധ ന കളും ഈ ദർഘാ സിനും ബാധക 
മായിരിക്കും. 


അടങ്കൽ തുക - 2,69, 500. 


ജില്ലാ ആഫീസ്, 
വയനാട്. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


നിരതദ്രവ്യം - 


6,800. 


